Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg. No. രജി. നമ്പർ 
- KL /TV( N )/12/2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


-- No. 1 13 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st March 2009 

2009 മാർച്ച് 31 
| 10th Chaithra 1931 

1931 ചൈതം10 


വാല്യം 54 J 


നമ്പർ | 


PART III 
Stores Purchase 


ആഫീസിൽ സ്വീകരിക്കുന്നതും അന്ന ദിവസ 
പകൽ 3 മണിക്ക് ടെണ്ടർ - സമർപ്പിച്ചവരുടെയേ 
അധികാരപ്പെടുത്തിയ ആളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടർ തുറക്കുന്നതുമാണ്. 


Health Services Department 

ദർഘാസ് പരസ്യം 
നമ്പർ എ3- 230/09 എം സി .എച്ച്. വി , 

2009 ഫെബ്രുവരി 20. 
- ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ 
ആശുപത്രി കോംപ്ലക്സിൽ 1 -42009 . മുതൽ 
31- 3-2010 വരെയുളള കാലയളവിലേക്ക് : താഴെ 
പറയുന്നവ വിതരണം ചെയ്യുന്നതിന് മുവച്ച് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊളളുന്നു . ടെണ്ടറിന്റെ മൂല്യ 
ഏകദേശം 9, 00, 000 ( ഒമ്പത്ലക്ഷംമാത്രം) രൂപയാണ്. 
| 1 . മെഡിക്കൽ ഒാക്സിജൻ ബൾക്ക് ഒപ്പം 
2 . മെഡിക്കൽ ഒാക്സിജൻ - 8 ടൈപ്പ് 
- സധനത്തിൻറെ വിലയും ഗതാഗതചെലവും 
കയററുകുലി ഇറക്കുകൂലി അടക്കമുളള . തുകയാണ് 
കാണിച്ചിരിക്കേ ണ്ടത്, 
. ടെബാർ ഫോറം ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 
400 രൂപയും വിൽപ്പന നികുതിയും 25 - 3- 2009, 
പകൽ 3 മണിവരെ ഈ ആഫീസിൽ അടച്ച് ടെണ്ടർ 
ഫോറം വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച മുദ്രവച്ച 
ടെണ്ടറുകൾ 18 -4 -2009 പകൽ 2 മണിവരെ ഈ 


ടെണ്മറീനോടൊപ്പം ടെണ്ടർ തുകയുടെ 2 % വരുന്ന 
തുക( നിർതഭവ്യം) ബാങ്ക് ഡാഫ്ററ് നൽകാണ്. 

- മേൽപ്പറഞ്ഞവ വിതരണം ചെയ്യുവാൻ ഉത്തരവ് 
ലഭിക്കുന്ന കരാറുകാരൻ ടെണ്ടർ തുകയുടെ 20 
വരുന്ന തുക സെക്യൂരിറ്റി ഡെപ്പോസിററായി 
നൽകേണ്ടതും അതിനോടൊപ്പം വിതരണം സുഗമമായി 
നടത്തുന്നതിനുളള കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
നൽകേണ്ടതുമാണ്. 
കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ആശുപ്രതി 
അധികാരികളിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


മെഡിക്കൽ കോളേജ്° ആശുപത്രി, 
വണ്ടാനം, ആലപ്പുഴ. 


(ഒപ്പ് ) 
സൂപണം, 


